Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 


20th August 2013 
2013 ആഗസ്റ്റ് 20 
29th Sravana 1935 
1935 ശ്രാവണം 29 


| 24 


നൽ | 34 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ചേർത്തല മുൻസിഫ് കോടതി മുൻപാകെ 

- 2013 - ൽ 0 . P. ( SUCCESSION ) No . 1 
ഹർജിക്കാർ 
1. ചേർത്തല താലൂക്ക്, തുറവൂർ തെക്ക് വില്ലേജിൽ 
വളമംഗലം വടക്കും മുറിയിൽ പടുവത്തിൽ വീട്ടിൽ 
ശ്രീധരൻ നായർ ഭാര്യ സരളാദേവി. 


ഉള്ളപക്ഷം ടി വിചാരണ ദിവസം പകൽ 11 മണിക്ക് നേരിട്ടോ 
അധികാരപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേനയോ ഈ കോടതി 
മുമ്പാകെ ഹാജരായി സമർപ്പിച്ചുക്കൊള്ളണ്ട താണെന്നുള്ള 
വിവരം സകലമാന പേരേയും തെര്യപ്പെടുത്തി കൊള്ളുന്നു . 


2 . ടിയിൽ ശ്രീധരൻ നായർ മകൻ മുരളീകൃഷ്ണ ൻ. 


എൻ. രതീഷ്, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


20 - 7 - 2013 . 


ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുൻസിഫ് കോടതി 

മുൻപാകെ S . O . P . 2 / 2013 
ഹർജിക്കാർ - 


- 3. ടിയിൽ ശ്രീധരൻ നായർ മകൾ മായ. 

4. ടിയിൽ ശ്രീധരൻ നായർ മകൾ മിനി. 
എതിർകക്ഷി - ഇല്ല 
സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

മേൽ നമ്പരിലെ 1-ാം ഹർജിക്കാരിയുടെ ഭർത്താവും മറ്റ് 
ഹർജിക്കാരുടെ പിതാവുമായിരുന്ന ടി ശ്രീധരൻ നായർക്ക് 
ചേർത്തല താലൂക്കിൽ കുത്തിയതോട് സബ് ട്രഷറിയിലെ 
P TSB 353 -ാം നമ്പർ അക്കൗണ്ടിൽ ഉള്ള തുകയായ 
? 1,48,275 ഹർജിക്കാർ വാങ്ങിയെടുക്കുന്നതിനായി ടിയാന്റെ 
അനന്തരാവകാശികളായ ഹർജിക്കാർക്ക് Succession 
Certificate ലഭിക്കേണ്ടതിനായി ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ 
ഹർജി 23 - 8 - 2 013 -ാം തീയതിയിൽ വിചാരണ യ് ക്ക് 
വച്ചിട്ടുള്ളതാകുന്നു . ടി ഹർജി സംഗതിയെ കുറിച്ച് 
പൊതുജനങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 


1. മൂവാറ്റുപുഴ വില്ലേജ്, ആനിക്കാട് കരയിൽ 
എടാട്ടേൽ വീട്ടിൽ ഇ . വി . ജോൺ മകൻ 
അനിൽ ജോൺ. 


2. ടിയിൽ ജോൺ മകൾ നിഷ പുതുശ്ശേരിൽ. 
3. ടിയിൽ ജോൺ മകൾ ജിഷ . ഇ . ജോൺ. 
എതിർകക്ഷി ഇല്ല . 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

മേൽ നമ്പരിൽ ഹർജിക്കാരുടെ മാതാവ് മൂവാറ്റുപുഴ 
വില്ലേജ്, ആ വോലി പോസ്റ്റിൽ എടാട്ടേൽ വീട്ടിൽ 
ഇ . വി. ജോൺ ഭാര്യ പി . ഏലമ്മ മരണപ്പെട്ടുപോയിട്ടുള്ളതും 
ടിയാൾക്ക് ലഭിക്കുവാൻ ഉണ്ടായിരുന്ന പെൻഷൻ 
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി സക്സഷൻ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിന് ടി ഹർജി ബോധിപ്പിച്ചിട്ടു ള്ളതാണ്. ടി . 
സംഗതിയെ സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേപം 
ഉണ്ടങ്കിൽ 25 - 9 - 2 013 -ാം തീയതി പകൽ 
11 മണിക്ക് കോടതിയിൽ ഹാജരായി ആയത് ബോധിപ്പി 
ക്കേണ്ടതാണെന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


4 - 6 - 2013 . 


അഡ്വ. ഷെൻ ജേക്കബ്. 


